Kerala Gazette No. 40 dated 7th October 2008 . 
PART II 


OOVE 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


- വിജ്ഞാപനം 


നമ്പർ 4248 ലെജിൻ - 3 / 2008 ലെജി. 


തിരുവനന്തപുരം, 2008 ഒക്ടോബർ 7. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച് 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം, 2008 - ലെ കേരള കർഷക തൊഴിലാളി ( ഭേദഗതി) 
ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും കൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു. 


ഡോ . എൻ. കെ . ജയകുമാർ, 

സെക്രട്ടറി. 


G -818/2008/DTP, 


പന്ത്രണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 216 


2008 - ലെ കേരള കർഷക തൊഴിലാളി ( ഭേദഗതി) ബിൽ 
1974 - ലെ കേരള കർഷക തൊഴിലാളി ആക്ട് വീണ്ടും ഭേദഗതി 

ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . 1974- ലെ കേരള കർഷക തൊഴിലാളി ആക്റ്റ് ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ 


ഭാരത റിപ്പബ്ലിക്കിന്റെ അൻപത്തിയൊൻപതാം സംവൽസരത്തിൽ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 


1. ചുരുക്കപ്പേരും പ്രാരംഭവും: - ( 1) ഈ ആക്സറിന് 2008- ലെ കേരള കർഷക 
തൊളിലാളി ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 

(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


2. 9 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1974- ലെ കേരള കർഷക തൊഴിലാളി ആക്ടിന്റെ 
(1974- ലെ 18) 9 -ാം വകുപ്പിൽ, (1) -ാം ഉപവകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് 
ചേർക്കേണ്ടതാണ്, അതായത്: 


- "(1) 40 ആറിൽ കൂടുതൽ വിസ്തൃതിയുള്ളകൃഷിഭൂമി കൈവശമുള്ള ഓരോ ഭൂവു 
ട മയും തന്റെ കൈവശമുള്ള ഭൂമിക്ക്, നിർണ്ണയിക്കപ്പെട്ട രീതിയിൽ 40 ആറിൽ 
കൂടുതലായതിനോ അതിന്റെ ഭാഗത്തിനോ പ്രതിവർഷം ഓരോ ആറിനും ഇരുപത്തിയഞ്ചു 
പൈസ നിരക്കിൽ നിധിയിലേക്ക് അംശാദായം നൽകേണ്ടതാണ്. . 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 


- 1974- ലെ കേരള കർഷക തൊഴിലാളി ആക്ടിലെ 9 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ്, 
അരഹെക്ടറിൽ കൂടുതലും എന്നാൽ ഒരു ഹെക്ടറിൽ കുറയാതെ വിസ്തൃതിയുള്ള 
കൃഷിഭൂമി കൈവശമുള്ള ഓരോ ഭൂവുടമയും തന്റെ കൈവശമുള്ള ഭൂമിക്ക് പ്രതിവർഷം 
പത്തു രൂപാ നിരക്കിലും ഒരു ഹെക്ടറോ അതിൽ കൂടുതലോ വിസ്തൃതിയുള്ള 
കൃഷിഭൂമി കൈവശ മു ള്ള വർ തന്റെ കൈവശമുള്ള ഭൂമിക്ക് ഒരു ഹെക്ടറിനോ 
അതിന്റെ ഭാഗത്തിനോ പ്രതി വർഷം പതിനഞ്ച് രൂപ നിരക്കിലും നിധിയിലേക്ക് 
അംശാദായം നൽകണമെന്ന്, വ്യവസ്ഥ ചെയ്യുന്നു . രൂപയുടെഇപ്പോഴത്തെ മൂല്യം 
കണക്കാക്കുമ്പോൾ, മുപ്പത് വർഷങ്ങൾക്കു മുമ്പ് നിശ്ചയിച്ച നിരക്ക് വളരെ കുറവും, 
വിഭജനവും, തുണ്ടുതുണ്ടാക്കലും മൂലം ഭൂവുടമകളുടെ അംശാദായം അടയ്ക്കാൻ 
അർഹതയുള്ള ഭൂവുടമകളുടെഎണ്ണം ഗണ്യമായി കുറയുകയും ചെയ്തു . കൂടാതെ 
കർഷകത്തൊഴിലാളികൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നതായ ആനുകൂല്യങ്ങൾ 
പരിഗണിക്കുമ്പോൾ, പദ്ധതിയിലെ വ്യവസ്ഥകളനുസരിച്ചുള്ള വിവിധ ക്ഷേമാനു 
കൂല്യങ്ങൾ നൽകുന്നതിനായി ഭൂവുടമകളുടെ അംശാദായത്തിന്റെ നിലവിലുള്ള നിരക്ക് 
വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ നിധിയിലേക്ക് ഭൂവുടമകൾ നൽകേണ്ടതായ 
അംശാദായം വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി ആക്ടിലെ ബന്ധപ്പെട്ട വ്യവസ്ഥ ഉചിതമായി 
ഭേദഗതി ചെയ്യേണ്ടത് ആവശ്യമായി കാണുന്നു. 


ഈ ലക്ഷ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടു വരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു അധിക ചെലവും ഉണ്ടാകുന്നതല്ല. 


പി. കെ . ഗുരുദാസൻ. 


